Kerala Gazette No. 44 dated 10th November 2020 . 

. 


PART I 


Section iii 


eer Ti 


സ 


ല 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ജി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 25650 ലെഗ്, ജി 2 / 2017 നിയമം, 


തിരുവനന്തപുരം, 


2018ജൂലൈ 3 
1193 മിഥുനം 19 
1940 ആഷാഢ o 12 . 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെ പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറി വി ലേക്കായി ഇതി നാൽ പ്രസിദ്ധ പ്പെടു ത്തു ന്നു . നിയമ സഭ പാസ്സാ ക്കിയ 
പ്രകാരമുള്ള ബില്ലിന് ജൂലൈ 3 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ബി , ജി . ഹരീന്ദ്രനാഥ് 

നിയമ സെക്രട്ടറി. 


G. 442020/ DTP . 


15 


2 


2018 - ലെ 20 -ാം ആക്റ്റ് 
2018 - ലെ കേരള സർവ്വകലാശാല ( ഭേദഗതി ) ആക്റ്റ് 


1974 - ലെ കേരള സർവ്വകലാശാല ആക്റ്റ് വീണ്ടും 
ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ആക്റ്റ് 


പീഠിക . - 1974 - ലെ കേരള സർവ്വകലാശാല ആക്റ്റ് ഇതിനുശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയൊൻപതാം സംവത്സരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


1 . 


ഈ 


2018 - ല 


ചുരുക്കപ്പേരും പാ രം ഭവും.- ( 1 ) 

ആക്റ്റിന് 
കേരള സർവ്വകലാശാല ( ഭേദഗതി) ആക്റ്റ് എന്ന് പേര് പറയാം. 


( 2 ) ഇത് 2017 ഡിസംബർ 26 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 


2 . 


17 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1974 - ലെ കേരള സർവ്വകലാശാല ആക്റ്റിലെ 
( 1974 - ലെ 17 ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക ) 17 -ാം 
വകുപ്പിൽ, - 


(എ) “ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ എന്ന ശീർഷകത്തിൻ കീഴിൽ, 


i ) ( 1) -ാം ഇനത്തിന് പകരം താഴെപ്പറയുന്ന ഇനം ചേർക്കേണ്ടതാണ്, 


അതായത്: 


“ (1 ) സർക്കാർ കോളേജുകളിലെ പ്രിൻസിപ്പാൾമാർ അവർക്കിടയിൽ 
നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്നുപേർ , അൺഎയ്ഡഡ് കോളേജുകളല്ലാത്ത സ്വകാര്യ 
കോളേജുകളിലെ പ്രിൻസിപ്പാൾമാർ അവർക്കിടയിൽനിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്നുപേർ , 
അൺഎയ്ഡഡ് കോളേജുകളിലെ പ്രിൻസിപ്പാൾമാർ അവർക്കിടയിൽ നിന്നും തിരഞ്ഞ 
ടുക്കുന്ന ഒരാൾ, ; 


(ii ) ( 11 ) -ാം ഇനത്തിൽ “ നാല് അംഗങ്ങൾ എന്നീ വാക്കുകൾക്കുപകരം 
“ ഒരു അംഗം ” എന്നീ വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


16 


3 


( ബി ) “ മറ്റ് അംഗങ്ങൾ” എന്ന ശീർഷകത്തിൻ കീഴിൽ, ( 4 ) -ാം ഇനത്തിനുശേഷം 
താഴെപ്പറയുന്ന ഇനം ചേർക്കേണ്ടതാണ്, അതായത്: 


(5 ) സർക്കാർ നാമ നിർദ്ദേശം ചെയ്യുന്ന, വിവരസാങ്കേതിക വിദ്യാ 
രംഗത്തെ വിദഗ്ദ്ധനായ ഒരു അംഗം . . 


3 . 


21 - ാം വകു പ്പിന്റെ ഭേദ ഗതി. ( പധാന ആക്റ്റിലെ 21 -ാം വകു പ്പിൽ , 
“ മറ്റ് അംഗങ്ങൾ ” എന്ന ശീർഷകത്തിൻ കീഴിൽ , 
( എ ) ( എ ) ഇനത്തിൽ , 

i ) “ പതിമൂന്ന് എന്ന വാക്കിനു പകരം “പ്രന്തണ്ട് എന്ന വാക്ക് 
ചേർക്കേണ്ടതാണ്; 

(i ) ( i ) -ാം ഉപഇനത്തിൽ “ ഏഴ് എന്ന വാക്കിനുപകരം “ ആറ്?” എന്ന 
വാക്ക് ചേർക്കേണ്ടതാണ്; 

(ii ) (ii ) -ാം ഉപഇനത്തിനുപകരം താഴെപ്പറയുന്ന ഉപഇനം ചേർക്കേണ്ടതാണ്, 
അതായത്: 


“ (i ) കോളേജുകളിലെ രണ്ടു പ്രിൻസിപ്പാൾമാർ, അവരിൽ ഒരാൾ 
സർക്കാർ കോളേജിൽ നിന്നും, മറ്റൊരാൾ അൺ എയിഡഡ് കോളേജല്ലാത്ത ഒരു 
സ്വകാര്യ കോളേജിൽ നിന്നും ആയിരിക്കേണ്ടതാണ്, 

( ബി ) ( ഡി ) ഇനത്തിനുശേഷം താഴെപ്പറ യുന്ന ഇനം ചേർക്കേ ണ്ട താ ണ് 
അതായത്: 


“ ( ഇ ) 

17 -ാം വകുപ്പിലെ “ മറ്റ് അംഗങ്ങൾ എന്ന ശീർഷകത്തിൻ കീഴിലെ 
( 5 ) -ാം ഇനത്തിൽ പരാമർശിക്കുന്ന അംഗം . 

4. റദ്ദാക്കലും ഒഴിവാക്കലും - (1) 2018 - ലെ കേരള സർവ്വകലാശാല ( ഭേദഗതി ) 
ഓർഡിനൻസ് ( 2018 - ലെ 27 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽതന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദ ഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ കീ ഴിൽ ചെയ്തോ ചെ യ് താ യി 
കരുതപ്പെടു ന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടു ത്തതോ എടുത്ത തായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ആക്റ്റ് പ്രകാരം ഭേദഗതി 
ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻകീഴിൽ ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ ) 


ഇന്ദുകല , പി . 
നിയമ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


17 


